Gaverament of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


20th September 1983 
Vol. XXVII ] Trivandrum , Tuesday, 

No. 1063 
29th Bhadra 1905 (Saka ) 


GOVERNMENT OF KERALA 
General Administration (Political- C ) Department 

DECLARATION 
No. 104631 /Pol.C2/83 /GAD . Dated , Trivandrum , 19th September 1983. 

S.R.O. No. 1223/83.- Whereas, in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India the President has in 
Notification of Government of India in the Ministry of Home Affairs 
No. 2 /4 /63 /Judl. dated the 31st May , 1963 published as S.O. 1543 in 
Part II- Section 3 subsection ( ii) of the Gazette of India No. 23 dated the 
8th June, 1963 

entrusted the Government of Kerala , with their 
consent, the functions of the Central Government under the Kerala Land 
Acquisition Act, 1961 (Act, 21 of 1962), in relation to the acquisition of 
lands for the purpose of the Union in the State of Kerala ; 

And whereas, under subsection ( 1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 107801/ Pol.C2/82-1/ 
GAD dated the 7th February, 1983 , in respect of the lands specified in 
the schedule below have been published as S. R. O. No. 204/83 in Part 1 
of the Kerala Gazette No. 8 dated the 22nd February , 1983; 

And whereas under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case 

33 /3924/83 /B . 


lands 


the provisions of section 5 of the said Act shall not apply to the 
specified in the schedule below ; 

And whereas, the Government are satisfied that the said lands . 
have to be acquired for a public purpose; 

Now therefore, the Government of Kerala hereby declare under 
section 6 f the said Act that the lands specified in the Schedule below and 
measuring 3.6178 hectares be the same a little more or less, are needed for 
a public purpose , to wit for the 

establishment of Naval Academy at 
Ezhimala and under section 7 of the said Act direct the Special Tahsildar 
(LA ) No. I, Naval Academy, Ramanthali to take order for the acquisition 
of the lands. Further, under subsection (1) of section 19 of the said Act 
the Government direct that the Collector may take possession of the lands 
on the expiry of fifteen days from the date of publication of the notice 
mentioned in subsection (1) of section 9 of the said Act . 

A plan of the lands is kept in the Office of the Special Tahsildar (LA ) 
No. 1, Naval Academy, Ramanthali inay be inspected at any time 
during office hours . 


and 


എസ്. ആർ. ഒ . നമ്പർ 122383.- ഇൻഡ്യൻ ഭ ര ണ ഘ 6 ന് , 

258 -ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ്ടപതി 1963-ജൂൺ 8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യാ 
ഗസററിൻ II-ാം ഭാഗത്ത് 3 -ാം വകുപ്പ്(ii) -ാം ഉപവകുപ്പിൽ എസ്. ഒ . 1543 
ആയി (പ്രസിദ്ധീകരിച്ച കേന്ദ ഗവൺമെൻറിൻറ ആഭ്യന്തരമന്തികാര്യാലയ 
ത്തിലെ 1963 മേയ് 31 -ാം തീയതിയിലെ 2/ 4/63/ജുഡീഷ്യൽ 

എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സംസ്ഥാനത്ത് യൂണിയന്റെ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ററ് , (1962 - ലെ 21) പ്രകാരമുളള കേന്ദ്രഗവൺമെൻറിൻറെ ചുമതലകൾ 
കേരള സർക്കാരിനെ, അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതി 
നാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക° ററ ” (1962 - ലെ 21) 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22 -ാം തീയതിയിലെ 8 -ാം 
നമ്പർ കേരള ഗസററിനം 1 -ാം ഭാഗത്ത്എസ്. ആർ. ഒ. 204/83 എന്ന നമ്പരിൽ 
1983 ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801/ പൊളി, സി .2 /82-1/ ജി . എ.ഡി. 
എന്ന നമ്പർ വിജ്ഞാപനം താഴെ പറയുന്നഭൂമിയെ സംബന്ധിച്ച് 
( പസിദ ° ധീകരിച്ചിരിക്കുന്നതിനാലും ; 


(പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം, സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച ( പസ്തുത ആക്ററ് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള സംഗതിക്ക് ബാധക 
മാകുന്നതല്ലെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

( പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് കേരള സർക്കാരിന് ബോധ്യംവന്നിരിക്കുന്നതിനാലും ; 


ആക്റ 


ഇപ്പോൾ, അതിനാൽ, പ്രസ്തുത ആക° റം • 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ 

പറ ഞ്ഞിട്ടുളളതും 3.6178 ഹെക്ടർ വിസ്തീർ 
ണ്ണത്തിൽ അൽപ്പം കൂടുതാലം കുറവാ വരുന്നതുമായ ുമീ ഒരു പൊതു 
ആവശ്യത്തിന് അതായത്, എഴിമലയിൽ ഒരു നേവൽ അക്കാഡമി സ്ഥാപി 
ക്കുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ( പസ്തുത 

7 -ാം വകുപ്പു പ്രകാരം (പസ്തുത സ്ഥലം വിലയ്ക്കെടുക്കു 
നതിനുള്ളഉത്തരവ് സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമി 
(എൽ.എ .) നമ്പർ I സ്പെഷ്യൽ തഹശീൽദാരോട് നിർദ്ദേശിക്കുക യും 
ചെയ്യുന്നു . 
മാതമല്ല 

പ്രസ്തുത ആക്ററ്, 9 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പു 
പകാരമുളള നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു 
ദിവസം കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാ 

ണെന്നും സർക്കാർ 19 -ാം വകുപ്പ് (1) Oം ഉപവകുപ്പു പ്രകാരം കളക്റററോട് 
നിർദ്ദേശിക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അ ക്കാഡമി( എൽ.എ . ) നമ്പർ 1 
സ്പെഷ്യൽ തഹശീൽദാരുടെആഫീസിൽ സുക്ഷിച്ചിട്ടുളളതും ആഫീസ 
സമയത്ത് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 

SCHEDULE 
District - Cannanore . 

Taluk - Taliparamba . 
Village - Ramanthali . 

Desom - Ramanthali . 
( The extent given is scrutinised ) 
Sl.No. Survey No. Description 

Extent in 

Hectares 
268/1 U.D. 

1.3315 
268/2 

0.5311 
268/3 

0.6406 
268/4 

1.1140 


Total 


3.6178 


By order of the Governor , 

P. VISWANATHAN NAIR , 

Addl . Secretary to Government. 

Explanatory Note 
( This is not part of the declaration , but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/4/63IJudl. II dated 
31-5-1963 entrusted the Government of Kerala with their consent th : 
powers to acquire lands for the use of the Central Government in the State 
and it appears to the State Government that the lands mentioned in the 
schedule above are needed for a public purpose viz . for the establishme . 
of a Naval Academy at Ezhimala . 

This declaration is intende: for the above purpose , 


വീശദീകരണക്കുറിപ്പ് 
( ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദേശം 
വെളിപ്പെടുത്തുന്നതിന് ഉദ ° ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ട്രപതി 31-5-1963 - ലെ 2/ 4/ 63 /ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലേയ്ക്ക് സ്ഥലം വിലയ്ക്കെടുക്കാനുളള 
അധികാരം അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ 
ട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന്, അതായത്, എഴിമലയിൽ ഒരു 
നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന്, ആവശ്യമാണെന്ന് സർക്കാരിന 
ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
ഈ ( +" ഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. 


പറഞ്ഞ 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 198.3 . 


Reg. No. KLITY : 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


20th September 1983 
Vol. XXVII ) Trivandrum , Tuesday, 

- [No.1064 
29th Bhadra 1905 (Saka ) 


GOVERNMENT OF KERALA 
General Administration (Political-C ) Department 


DECLARATION 


No. 104636 Pol. C2/83/GAD . Dated , Trivandrum , 19th September 1983. 

S.R.O. No. 1224/83. - Whereas, in exercise of the powers conferred by 
clause ( 1) of Article 258 of the Constitution of India, the President has in 
Notification of Government of India in the Ministry of Home Affairs 
No. 2/4/63 / Judl. dated 31st May, 1963, published as S.o . 1543 in part II 
section 3 subsection (ii) of the Gazette of India No. 23 dated the 8th June, 
1963 entrusted the Government of Kerala with their consent the functions of 
the Central Government under the Kerala Land Acquisition Act, 1961 (Act 
21 of 1962), in relation to acquisition of lands for the purpose of the Union 
in the State of Kerala ; 

And whereas, under subsection ( 1 ) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 107801 /Pol. C2/82-1/ 
GAD dated the 7th February , 1983, in respect of the lands specified in the 
schedule below has been published as S.R.O. No. 204/83 in Part I of the 
Kerala Gazette No. 8 dated the 22nd February 1983 ; 

And whereas, under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case, the provisions of section 5 of the said Act shall not apply to the 
lands specified in the Schedule below ; 

33 /3925 /B . 


And whereas, the Government are satisfied that the said lands have to 
be acquired for a public purpose ; 

Now , therefore, the Government of Kerala hereby declare under 
Section 6 of the said Act that the lands specified in the schedule below and 
measuring 1.7887 hectares be the same a little more or less, are needed for 
a public purpose, to wit for the establishment of Naval Academy at 
Ezhimala and under section 7 of the said Act direct the Special Tahsildar (LA ) 
No. I , Naval Academy, Ramanthali to take order for the acquisition of the 
lands. Further, under subsection (1 ) of section 19 of the said Act, the 
Government direct that the Collector may take possession of the lands on 
the expiry of fifteen days from the date of publication of the notice 
mentioned in subsection (1) of section 9 of the said Act. 

A plan of the lands is kept in the Office of the Special Tahsildar 
(LA) No. I, Naval Academy , Ramanthali and may be inspected at any time 
during office hours. 
എസ്. ആർ. ഒ. നമ്പർ 1224/83.--ഇൻഡ്യൻ 
ഭരണഘടന 258 -ാം 

അന 
പദം( 1) -ാം ഖണ്ഡംമുല നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963ജൂൺ 8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യാ ഗസററിൻറ 
II-ാം ഭാഗത്ത് 3 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിൽ എസ്. ഒ. 1543 ആയി 
പ്രസിദ്ധീകരിച്ച കേന്ദ്ര ഗവൺമെൻറിൻറ ആഭ്യന്തര മന്തികാര്യാലയത്തിലെ 
1963 മേയ് 31 -ാം തീയതിയിലെ 2/4/63 ജുഡീഷ്യൽ എന്ന നമ്പർ വിജ്ഞാ 
പനത്തിൽ കരള സംസ്ഥാനത്ത് യൂണിയന്റെം ആവശ്യത്തിനായി ഭൂമി 
വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് | 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക റാ 

( 1962- ലെ 21) പ്രകാരമുളള കേന്ദ്ര ഗവൺമെൻറിന്റെ ചുമതലകൾ 
കരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്ന 
തിനാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക റ (1962- ലെ 21 ) 3 -ാം വകുപ്പ 
(I) -Cം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22 -ാം തീയതിയിലെ 8 -ാം നമ്പർ 

കേരള ഗസററിൻ. 1 -ാം ഭാഗത്ത് എസ്. ആർ. ഒ. 204/83 എന്ന നമ്പരിൽ 
1983 ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801/ പൊളി. സി2,82-1/ ജി.എ.ഡി. 
എന്ന നമ്പർ വി ജാപനം താഴെ പറയുന്ന ഭൂമിയെ സംബന്ധിച്ച് 
പസിദ° ധീകരിച്ചിരിക്കുന്നതിനാലും ; 

( പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം സംഗ 
തിയുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ ° 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പറഞ്ഞിട്ടുള്ള സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്ന് 
കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

( പസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്ക 
ണ്ടതാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആകഴs ° 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 1.7887 ഹെക്ടർ വിസ്തീർണ്ണ 
ത്തിൽ അൽപ്പം കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യ 
ത്തിന് അതായത് എഴിമലയിൽ ഒരു നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന് 
ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും പ്രസ്തുത ആക്ടം 7 -ാം 
വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമി, എൽ. എ .) I, സ്പെഷ്യൽ 
ത ഹശീൽദാട് നിർദേശിക്കുകയും ചെയ്യുന്നു . 


1 


മാ( തമല്ല , ( പ്രസ്തുത ആക്ററ° 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാര 
മുളള നോട്ടീസ് (പസില°ധപ്പെടുത്തുന്നതീയതി മുതൽ പതിനഞ്ച് ദിവസം 
കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നും 
സർക്കാർ 19 -ാം വകുപ്പ് . (1) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട 
നിർദ്ദേശിക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി, (എൽ. എ .) 1, 
സ്പെഷ്യൽ തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 

SCHEDULE 

District - Cannanore . 
Talu -- Taliparamba. 

Village - Ramanthali. 
Desom - Ramanthali 

( The extent given is scrutinised ) 
| Sl. No. Sy. No. Description 

Extent in hectares 
1 . 179/1 D.C.W. 

0.1678 
2 . 179/2 S.c.W. 

0.0162 
3 , 179,3 

0.0162 
4 . 179/4 

0.1011 
5 . 179/5 

0.0486 
6 . 179/6 

0.0243 
7 . 179/1 

0. 0890 
8 . 179/8 

0. 0809 
- 9 . 179/9 

0.0283 
10 . 179/10 

0. 0809 
11 . 179/11 

0. 0202 
12 . 179/12 

0. 0202 
13 . 179/13 

0. 0809 
14. 179/14 

0,3650 
15 . 179/15 

0.0314 
16 . 179/16 D.d.w. 

0.1 600 
17 . 179/17 S.C. W. 

0.0959 
18 . 179 18 

0.0836 
19 . 179/19 

0.1314 
20 . 179/20 

0.0300 
21 , 179/21 

0.02 : 3 
22 . 179/22 

0.0206 
23 . 179/23 

0.0187 
24 . 179/24 

0.0562 


5 ) 


1 ) 


15 


മ് 


15 


3 


5 


1 


1 


15 


3 


1 


Total 


1.7887 


By order of the Governor, 

2. VISWANATHAN NAIR, 
Additional Secretary to Godernnent. 


4 


Explanatory Noto 


( This is not part of the declaration but is intended to bring out 
the general purport). 

The President of India has in Notification No. 2/ 4/ 63/ Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire lands for the use of the Central Government in the State, and it 
appears to the State Government that the lands mentioned in the schedule 
above are needed for a public purpose, viz. for the establishment of a Naval 
Academy at Ezhimala. 

This declaration is intended for the above purpose. 


വിശദീകരണക്കുറിപ്പ് 


( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളി 
പ്പെടുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2 / 4/ 63 /ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ്ക്കെടുക്കാനുളള 
അധികാരം അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതുംമുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുള 
സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന്, അതായതം എഴിമലയിൽ ഒരു 
നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന 
ബോദ °ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 


Reg.He KISIVA 


KERALA GAZETTE 


ÊXTRAORDINARY 
PUBLISHED BY AUTHORITY 


ORULARSZAWA 


Vol. XXVIII ) Trivaudram , Tuesday, 


20th September 1963 

(No. 1065 
29th Dhadra 1905 (Saka ) 


GOVERNMENT OF KERALA 


General Administratlou (Political- C ) Department 

DECLARATION 
No. 104637 /Pol. C2 /83/GAD . Daled , Trivardraul, 19th September 1983 . 

S. R. O. No. 1225 /83. — Whereas in excrcise of the powers conferred by 
clause (1) of Article 258 of the Constitution of India the President 
has in notification of Government of India in the Ministry of Home 
Affairs No. 2 /4 /63/Judl. dated 31st May 1963, published as 
s . 0. 1543 in Part II, Section 3 subsection (ii) of the Gazette of India 
No. 23 dated the 8th June, 1963 entrusted the Government of Kerala, 
with their consent, the functions of the Central Government under the 
Kerala Land Acquisition Act, 1961 (Act 21 of 1962), in relation to 
acquisition of land for the purpose of the Union in the State of 
Kerala ; 

And whereas, under subscction (1 ) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962 ), Notification No. 107801 /Pol. C2 /82-11 
GAD . dated the 7th February, 1983 in respect of the lands specifed in the 
schedulc below has been published as S.R.O. No. 204/83 in Part I 
of the Kerala Gazette No. 8 dated the 22nd February 1993 ; 

And whereas, under subsection ( 1 ) of section 19 of the said Act 
the Government of Kerala have directed that in view of the urgency of the 
case, the provisions of section 5 of the said Act shall not apply to the 
lands specified in the schedule below ; 

33 /3926/ B . 


a 


to 


And whereas, the Government are satisfied that the said lands have 
to be acquired for a publio purpose ; 

Now , therefore , the Government of Kerala hereby declare under 
section 6 of the said Act that the lands specified in the schedule below and 
measuring 4.0540 hectares be the same a little more or less , are needed 
for public purpose , 

wit for the establishment of 
Naval Academy at 

Ezhimala and under section 7 of the said Act, 
direct the Special Tahsildar (L. A.) No. II, Naval Academy, Ramanthali 
to take order for the acquisition of the lands. Further , under 
subsection ( 1) of section 19 of the said Act, the Government direct that the 
Collector may take possession of the lands on the expiry of fifteen days 
from the date of publication of the notice mentioned in subsection ( 1) of 
section 9 of the said Act. 

A plan of the lands is kept in the Office of the Special Tahsildar (L. A.) 
No. II, Naval Academy, Ramanthali and may be inspected at any time 
- during office hours. 

എസ്. ആർ . ഒ . നമ്പർ 1225/ 83. - ഇൻഡ്യൻ-- പ ര ണ ഘ 8 ന 258 -ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട 

അധികാരങ്ങൾ വിനി 
യോഗിച്ച് രാഷ്ട്രപതി 1963 ജൂൺ8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യാ 
ഗസററിൻ II-ാം ഭാഗത്ത് 3 -ാം വകുപ്പ് (i)-ാം ഉപവകുപ്പിൽഎസ്. ഒ. 
1543 ആയി പ്രസിദ്ധീകരിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ആഭ്യന്തരമന്തി 
കാര്യാലയത്തിലെ 1963 - മെയ് 31 -ാം തീയതിയിലെ 2 | 4| 63 |ജുഡീഷ്യൽ 
എന്ന നമ്പർ 

വിജ്ഞാപനത്തിൽ, കേരള സംസ്ഥാനത്ത് യുണിയൻ 
ആവശ്യത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ്ആക്ററ് (1962- ലെ 21) ( പ്രകാരമുളള കേന്ദ്രഗവൺമെൻറിൻ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെസമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചി 
രിക്കുന്നതിനാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ട (1962 - ലെ 21) 3 -ാം വകുപ്പ 
(1) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22 -ാം തീയതിയിലെ 8-9ം നമ്പർ 
കേരള ഗസററിൻറ 

1 -ാം ഭാഗത്ത് എസ്. ആർ. ഒ. 204/83 എന്ന നമ്പരിൽ 
1213 ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801 പൊളി. സി . 2/ 82-1/ ജി.എ.ഡി. 
എന്ന നമ്പർ വിജ്ഞാപനം 
( പസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പറയുന്ന - ഭൂമിയെ സംബന്ധിച്ച്, 
പസ്തുത ആക° s° 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ചും സ്തുത ആക°s ° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ 

പറഞ്ഞിട്ടുളള 

സംഗത്തിക്ക ബാധകമാകുന്ന 
തല്ലെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

(പസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ് 
താണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ, പസ തുത 7:ആക°9• 6-0ം വകുപ്പു പ്രകാരം കേരള 
സർക്കാര് താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 4.0540 ഹെക്ടർ വിസ്തീർണ്ണ 
ത്തിൽ 

അൽപ്പം കുടുതലാ കുറവാ വരുന്നതുമായ 5 ഭൂമി : ഒരു 
പൊതു ആവശ്യത്തിന് അതായത് 
സ്ഥാപിക്കുന്നതിന് 

എഴിമലയിൽ ഒരു നേവൽ അക്കാഡമി 
ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും, 


താഴെ 


പ്രസ്തുത ആക° s 7 -ാം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം പാലയ കെ 
ടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമി 
( എൽ, എ .) II, സ്പെഷ്യൽ തഹശീൽദാരോട 

നിർദേശിക്കുകയും 
ചെയ്യുന്നു . 


7മാതമല്ല , പ്രസ്തുത ആകട° 9 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പു പ്രകാര 
മുളള " നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം 
കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തി എടുക്കേണ്ടതാണെന്നും 
സർക്കാർ 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട് നിർദ്ദേശി 
ക്കുന്നു . 


സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ, എ .) II 
സ ° പെഷ്യൽ തഹശീൽദാരുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ 
സമയത്ത് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 


SCHEDULE 


Taluk - Taliparamba . 


District - Cannanore . 
" Pillag - Ramanthali . 


Desom - Ramanthali . 


( The extent given is scrutinised ) 
Survey No. Description 


Sl. No. 


Extent 
in hectares 


U.D. 


3 


15 


vonSON 


R. S. No. 293/1 

293/2 
293/3 
2934 
29315 
2936 
293/7 


0,7600 
| 0 , 52 +0 
1.1000 
0 , 2330 
0.7920 
0.1780 
0 , 4170 


3 : 


31 


ക്കാ 


Total 


4,05-10 


By order of the Governor, 

! P. ViswANATHAN NAIR , 
Additional Secretary to Government. 


Lapisaatory Nora 
( This is not part of the declaration but is intended to bring out the 
general purport). 

The President of India has in Notification No. 2/4 /63/ Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire lands for the use of the CentralGovernment in the State and it 
appears to the State Government that the landsmentioned in the schedule . 
above is nceded for a public purpose , viz . for the establishment of a 
Naval Academy at Ezhimala . 
This declaration is intended for the above purpose . 

വിശദീകരണക്കുറിപ്പ് 
( ത ( പഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് .) 

ഇൻഡ്യൻ രാഷ് ടപതി 31-5-1963- ലെ 2/4 /63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കേന്ദ്രസർക്കാരിന്റെ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ്ക്കെടുക്കാനുള 
അധികാരം അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ പറഞ്ഞി 
ട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന് അതായത് എഴിമലയിൽ 
ഒരു നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന് 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതും ആകുന്നു . 

ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ് ആവശ്യത്തിനുള° ദേശിച്ചുകൊണ്ടുളളതാണ് . 


FISIL, AND PUBLISHED BY THE 8. G , P. AT TIME GOVERNMENT PRESS, 

TRIVANDRUM , 1983, 


Reg : No. KL /TV (N )/ 


Government of Kerala 

19 


KERALA GAZETTE 


: XTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol.XXVIII] Trivandrum , Tuesday 


20th September 1983 

-No.1069 
29th Bhadra 1905 (Saka ) 


GOVERNMENT OF KERALA 
General Administration (Political C ) Department 

* DECLARATION 
No. 104644 /Pol. C2/83 /GAD . Dated, Trivandrum , 17th September 1983 . 

S.R.O. No. 1229 /83.Whereas, in exercise of the powers conferred 
by clause (1 ) of article 258 of the Constitution of India the President has 
in notification of Government of India in the Ministry of Home Affairs 
No. 2/4/63 Judl. dated 31st May, 1963, published as S. o . 1543 in part II 
Section 3 subsection (ii) of the Gazette of India No. 23 dated the 8th June , 
1963 entrusted the Government of Kerala, with their consent, the functions 
of the Central Government under the Kerala Land Acquisition Act, 1961 
(Act 21 of 1962), in relation to acquisition of land for the purpose of the 
Union in the State of Kerala ; 

And whereas, under subsection ( 1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962 ), Notification No. 107801/ Pol.C2/82-1 / 
GAD dated the 7th February, 1983 , in respect of the lands specified 
in the schedule below has been published as S. R. O. No. 204 /83/ in 
Part I of the Kerala Gazette No: 8 dated the 22nd February, 1983 ; 

And whereas, under subsection (4 ) of section 19 of the said Act, the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of section 5 of the said Act shall not apply to the lands speci 
fied in the schedule below ; 

And whereas, the Government are satisfied that said lands have to be 
acquired for a public purpose; 

33/3930/83 


Now , therefore, the Government of Kerala hereby declare under 
Section 6 of the said Act that the lands specified in the Schedule below and 
measuring 2.1920 hectares be the same a little more or less, are needed for 
a public purpose , to wit, for the establishment of Naval Academy at 
Ezhimala and under section 7 of the said Act direct the Special Tahsildar 
(L. A. ) No. IV Naval Academy, Ramanthali to take order for the acqui 
sition of the lands. Further, under subsection (1 ) of section 19 of the said 
Act the Government direct that the Collector may take possession of the 
lands on the expiry of fifteen days from the date of publication of the 
notice mentioned in subsection (1) of section 9 of the said Act. 

A plan of the lands is kept in the office of the Special Tahsildar (L.A.) 
No. IV , Naval Academy, Ramanthali, and may be inspected at any time 
during office hours . 

എസ്. ആർ; ഒ . നമ്പർ 1229/ 83. - ഇൻഡ്യൻ ഭരണഘടന , 258 -ാം അനു 
ദം ( 1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ടി 

അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963ജൂൺ 8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യാ ഗസററിന്റെ 
II-ാം ഭാഗത്ത് 3 -ാം വകുപ്പ്" ( i) -ാം ഉപവകുപ്പിൽ. എസ്, 6, 1543 ആയി 
( പ്രസിദ്ധീകരിച്ച .കേന്ദ്ര ഗവൺമെൻറിൻറ ആഭ്യന്തരമന്തികാര്യാലയത്തിലെ 
1963 മേയ് 31 -ാം തീയതിയിലെ 2-4-1963 ജുഡീഷ്യൽ എന്ന്. നമ്പർ വിജ ° ഞാ 
പനത്തിൽ, കേരള സംസ്ഥാനത്ത്യുണിയൻ ആവശ്യത്തിനായി ഭൂമി വില 
ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്റo 
(1962- ലെ 21) പ്രകാരമുളള കേന്ദ്ര ഗവൺമെൻറിൻറ ചുമതലകൾ കേരള 
സർക്കാരിനെ അവരുടെസമ്മതത്തോടുകൂടി ഭാരമേല്പിച്ചിരിക്കുന്നതിനാലും; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21) 3 -ാം വകുപ്പ 
(1) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22 -ാം തീയതിയിലെ 8 -ാം നമ്പർ 
കേരള ഗസററിന്റെ 1 -ാം ഭാഗത്ത് എസ്. ആർ..8 , 204/82 എന്ന നമ്പരിൽ 1983 
ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801 പൊളി , സി .2/ 82-1/ ജി . എ . ഡി , എന്ന 
നമ്പർ വിജ്ഞാപനംതാഴെ പറയുന്ന ഭൂമിയെ സംബന്ധിച്ച് പ്രസിദ്ധീകരി 
ച്ചിരിക്കുന്നതിനാലും; 

പ്രസ്തുത ആക° s ° 19 -ാം വകുപ്പ് ( 4 )പാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആ ക ° 6 ° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പറഞ്ഞിട്ടുളള സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്ന് കേരള 
സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

(പസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടെ 
താണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും; 

ഇപ്പോൾ, അതിനാൽ, പ്രസ്തുത ആക°° 6 -ാം വകുപ്പ് പ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 2.1920 ഹെക്ടർ വിസ്തീർണ്ണ 
ത്തിൽ അല്പംകൂടുതലോകുറവോ വരുന്നതുമായ ഭൂമി " ഒരു പൊതു ആവശ്യ 
ത്തിന് അതായത് എഴിമലയിൽ ഒരു നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന് 
ആവശ്യമാണെന്ന് ഇതിനാൽ വ്യാപിക്കുകയും, പ്രസ്തുത ആക്ട്7 . 
വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുള്ള ഉത്തരവ് 
സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമി (എൽ, എ .) tv , സ്പെഷ്യൽ 
തഹശീൽദാരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു : : : :: 

മാത്രമല്ല , പ്രസ്തുത ആകടം 9 -ാം വകുപ്പു (1) -ാം ഉപവകുപ്പു പ്രകാര 
മുളളു നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചുദിവസം 


കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നും 
സർക്കാർ 19 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട് നിർദ° ദേശി 
ക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ. എ .) IV 
സ്പെഷ്യൽ തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതും ആഫീസ 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 

SCHEDULE 
District - Canranore . 

Taluk - Taliparamba . 
Viliage - Ramanthali. 

Desom - Ramanthali . 
( The extent"given is scrutinised ) 
Sy. No. - 322/ 2. 
Description . U.D. 
Extent - 2.1920 Hectares. 

Explanatory Note 
( This is not part 

declaration is intended to bring the 
general purport.) 

The President of India has in Notification No. 2/4/63/ Jdul. II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of the CentralGovernment in the State 
and it appears to the State Government that the land mentioned in the 
schedule above is needed for a public purpose, viz . for the establishment 
of a Naval Academy at Ezhimala . 
This declaration is intended for the above purpose . 

വിശദീകരണക്കുറിപ്പ് 
(ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെ 
ടുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/4/ 63-ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനത്തിൽ, കേരളസർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാ 
നത്ത് കേന്ദ്രസർക്കാരിൻറ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ്ക്കെടുക്കാ 
നുളള അധികാരം അവരെ ഭരമേല്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ പറ 
ഞിട്ടു ളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന്, അതായത് എഴിമലയിൽ 
ഒരു നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന്, ആവശ്യമാണെന്ന് സർക്കാരിന് 
ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്. 


By order of the Governor, 

P. VISWANATHAN NAIR , 
Additional Secretary to Gouernment. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 


LSR3 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


20th September 1983 
Vol . XXVIII ) Trivandrum , Tuesday, 

[No.1070 
29th Bhadra 1905 (Saka ) 


GOVERNMENT OF KERALA 
General Administration (Political- C ) Department 

DECLARATION 
No. 104645 /Pol. C2 /83/GAD . Dated, Trivandrum , 17th September 1983. 

S.R.O. No. 1230 /83. - Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India , the President has in 
Notification of Government of India in the Ministry of Home Affairs 
No. 2/4 /63 /Judl, dated 31st May , 1963 published as S.O. 1543 in Part II, 
Section 3, subsection ( ii ) of the Gazette of India No.23, dated the 

8th June, 1963 entrusted the Government of Kerala with their consent, 
• the functions of the Central Government under the Kerala Land Acquisition 

Act, 1961 (Act 321 of 1962), in relation to acquisition of lands for the 
purpose of the Union in the State of Kerala ; 
V " And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 107801/Pol.C2/82-1/GAD 
dated the 7th February, 1983 , in respect of the lands specified in the 
schedule below has been published as S.R.O. No. 204/83 in Part I of the 
Kerala Gazette No. 8 , dated the 22nd February , 1983; 

And whereas , under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case , the provisions of section 5 of the said Act shall not apply to the 
lands specified in the schedule below ; 

33/3931/83/8 


st 


And whereas, the Government are satisfied that said lands have to be 
acquired for a public purpose ; 

Now , therefore, the Government of Kerala hereby ) declare under 
seetion 6 of the said Act that the lands specified in the schedule below and 
measuring 3.8526 hectares, be the same a little 
more or less, 
are nceded for a public purpose , to wit for the establishment of Naval 
Academy at Ezhimala and under section 7 of the said Act direct the Special 
Tahsildar (L.A) No. IV , Naval Academy, Ramanthali to take order for the 
acquisition of the lands. Further, under subsection (1) of section 19 of 
the said Act the Government direct that the Collector may take possession 
of the lands on the expiry of fifteen days from the date of publication 
of the notice mentioned in subsection (1) of section 9 of the said Act. 

A plan of the lands is kept in the Office of the Special Tahsildar, 
(L.A) No. IV , Naval Academy, Ramanthali and may be inspected at 
any time during office hours. 

എസ്. ആർ, ഒ . നമ്പർ 1230/83. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം (1) ടം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 ജൂൺ8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യാ ഗസററിൻറ 
II-ാം ഭാഗത്ത് 3 -ാം വകുപ്പ് ( ii ) -ാം ഉപവകുപ്പിൽ എസ്. ഒ . 1543 ആയി 
പ്രസിദ°ധീകരിച്ച കേന്ദ് ഗവൺമെൻറിന്റെ ആഭ്യന്തരമന്തികാര്യാലയത്തിലെ 
1969 മേയ് 31 -ാം തീയതിയിലെ 2-4-1963 ജുഡീഷ്യൽ എന്ന നമ്പർ വിജ °ം 
പന ത്തിൽ, കേരള സംസ്ഥാനത്ത ” യുണിയൻ ആവശ്യത്തിനായി ഭൂമി വില 
യക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ്ആക°ററ് 
(1962 - ലെ 21) ( പകാരമുളള കേന്ദ സർക്കാരിന്റെ 

ചുമതലകൾ കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി രോൽപ്പിച്ചിരിക്കുന്നതിനാലും; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ്ആകടം (1962 - ലെ 21) 3-0 . വകുപ്പ് 
(1 ) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22 -ാം തീയതിയിലെ 8 -ാം 
നമ്പർ കേരള ഗസററിൻറ 1 -ാം ഭാഗത്ത്എസ്.ആർ, ഒ . 204/83 എന്ന നമ്പരിൽ 
1983 ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801/ പൊളി.സി2/ 82-l/ ജി . എ.ഡി. 
എന്ന നമ്പര് 

വിജ്ഞാപനം താഴെ പറയുന്ന ഭൂമിയെ സംബന്ധിച്ച് 
പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും 

( പസ്തുത ആക° ററ ° 19-ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പറഞ്ഞിട്ടുളള സംഗതിക്കും ബാധകമാകുന്നതല്ലെന്ന 
കേരള സർക്കാർ നിർദ ° ദേശിച്ചിരിക്കുന്നതിനാലും ; 

പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വീലയ്ക്കെടു 
ക്കേണ്ടതാണെന്ന് കേരള സർക്കാരിനം ബോധ്യംവന്നിരിക്കുന്നതിനാലും 
ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആ കടം 6 -ാം 

വകുപ്പു പ്രകാരം 
കേരള സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 3.8546 ഹെക്ടർ 
വിസ്തീർണ്ണത്തിൽ അൽപ്പം കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു 
പൊതു ആവശ്യത്തിന 

എഴിമലയിൽ ഒരു നേവൽ അക്കാഡമി 
0 ° ഥാപിക്കുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ ( പഖ്യാപിക്കുകയും 


അതാ ( 


പ്രസ്തുത ആക° റ് 7 -ം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കു 
ടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമ 
(എൽ.എ.) IV സ്പെഷ്യൽ തഹശീൽദാരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു 

മാ ( തമല്ല , പ്രസ്തുത ആക"s ° 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് പ്രകാ 
മുളള നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ച് ദിവസ 
കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നു 
സർക്കാർ 19-ാം വകുപ്പു (1) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട് നിർദ്ദേശ 
ക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ.എ.) IS 
സ്പെഷ്യൽ തഹശീൽദാരുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസി 
സമയത്ത് എപ്പോൾ വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതുമാണ് . 


SCHEDULE 
District - Cannanore . 

Taluk - Taliparamba . 
Village-- Ramanthali. 

Desom - Ramanthali . 
(The extent given is scrutinised ) 
Sl. No. Sy.No. 

Description 

Extant in 

Hectares 
226/1 Garden 

0.7486 
226 2 U.D. 

3 0069 
3 226/3 0.D. 

0.0971 


Total 


3.8526 


By order of the Governor, 

P. VISWANATHAN NAIR , 
Aldational Secretary to Governant, 


Explanatory Note 


This is not part of the declaration but is intended to bring out the 
general purport). 

The President of India has In Flotification No. 24/ 63IJudl. II dated 
31-5-1963 entrusted the (Covernment of Kerala with their acinzent the 
powers to acquire lands for the use of the Central Goveruse in the State 


and it appears to the State Government that the lands mentioned in the 
scheine above is needed for a public purpose viz. for the establishment 
of a Naval Academy at Ezhimala . 
This declaration is intended for the above purpose . 

വിശദീകരണക്കുറിപ്പ് 
( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളിപ്പെ 
കുത്തുന്നതിന്ഉദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ°( പതി 31-5-1963.ലെ 2/4/ 63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
ചിൽ ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത 
കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലേക്ക്, സ്ഥലം വിലയ്ക്കെടുക്കാനുളള 
അധികാരം അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതുംമുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള 
സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന് അതായത് എഴിമലയിൽ ഒരു 
2 റവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന്, ആവശ്യമാണെന്ന് സർക്കാരിന 
ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

ഈ ( പഖ്യാപന : മേൽപ്പറഞ്ഞ ആവശ്യത്തിനും ദേശിച്ചുകൊണ്ടുളളതാണ്. 


KUNTAD AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TEIVANDRUM , 1983 . 


Bts.K.ELTV / 23 


CoveatXof Engla 

1993 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII ] Trivandrum , Tuesday, 


20th September 1983 

No. 1072 
29th Bhadra 1595 ( Saksa ) 


GOVERNMENT OF KERALA 
General Administration (Political- C ) Department 

DECLARATION 
No. 104650/Pol.C2/33/GAD . Dated , Trivandrum , 17th September 1983 

S.R.O. No. 1232/ 83. - Whereas, in exercise of the powers conferred by 
clause (1 ) of Article 258 of the Constitution of India the President has is 
Notification of Government of India in the Ministry of Home Affairs 
No. 2 /4 /63/Judl. dated 31st May 1963, published as S.O. 1513 
in Part II scetion 3 subsection (ii) of the Gazette of India 
No. 23 dated the 

8th June, 

1963 entrusted the Government 
of Kerala with their consent, the funetions of the catral Government 
under the Kerala Land Acquisition Act, 1961 (Act 21 of 1962), in relation to 
acquisition of lands for the purpose of the Union , in the State of 
Kerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962) Notification No.107801/Pol.C2/82-1/GAD 
dated the 7th Fcbruary 1983, in respect of the lands speciked in the 
schedulc below has been published as S.R.O. No. 204/83 ia l art I of 
the Kerala Gazette No. 8 dated the 22nd February, 1983; 

And whereas, under subsection (4 ) of seetion 19 of the said Act, the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of seation 5 of the said Aet shall not apply to the lands specificd 
in the schedule below ; 

And whereas, the Government are satisfied that said lands have to be 
acquired for a public purpose i 

83/3933/83 / V , 


2 


ജൂൺ 


ഭൂമി 


Now , therefore, the Government of Kerala hereby declare under 
section of the said Act that the lands specified in the schedule below and 
measuring 0.8700 hectare be the same a little more or less, are needed for a 
public purpose , to wit , for the establishment of Naval Academy at 

said Act direct the Special 
Talhsildar, Land Acquisition No. V , Naval Academy, Ramanthali to take order 
for the acquisition of the lands. Further , under subsection (1) of section 19 
of the said Act, theGovernment direct that the Collector may take possession 
of the lands on the expiry of fifteen days from the date of publication of the 
notice mentioned in subsection (1) of section 9 of the said Act . 

A plan of the lands is kept in the office of the Special Tahsildar, Land 
Acquisition No. V , Naval Academy, Ramanthali and may ,be inspected 
at any time during office hours. 

ഏ i . ആർ, ഒ , നമ്പർ 1232/83.--ഇൻഡ്യൻ ഭണഘടന 258-0 . 
അനുച്ചേരളം (I) -ാം ഖൺഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ട്രപതി 1063 

8 -ാം തീയതിയിലെ 23 -ാം നമ്പർ 
ഇൻഡ്യാ ഗസററിൻ II-ാം ഭാഗത്ത് 3 -ാം വകുപ്പ് (i ) -ാം ഉപവകുപ്പിൽ 
എസ്. ഒ , 1543 ആയി പ്രസിദ്ധീകരിച്ച കേന്ദ്രഗവൺമെൻറിൻറ ആഭ്യന്തര 
മന്തികാര്യാലയത്തിലെ 1963 മേയ് 31-ാം തീയതിയിലെ 2 |4 |63|ജുഡീഷ്യൽ 
എന്ന നമ്പർ വിജ്ഞാപനത്തിൽ കരള സംസ്ഥാനത്തം യുണിയൻ 
ആവശ്യത്തിനായി 

വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ 
കേരള നഴloലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 ) പ്രകാരമുളള കേന്ദ്രസർക്കാ 
രിന്റെ ചുമതലകൾ , കേരള 

സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി 
ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ ആക്ററ് (1962 - ലെ 21 ) 3 -ാം വകുപ്പ് 
(1 ) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22 -ാം തീയതിയിലെ 
8-3 . നമ്പർ കേരള ഗസററിന്റെ 1 -ാം ഭാഗത്ത് എസ്. ആർ. ഒ. 204/83 എന്ന 
നമ്പരിൽ 1983 

ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801 / പൊളി, സി . 
2/82-1 }ി . എ . ഡി . എന്ന നമ്പർ വിജ്ഞാപനം 

പറയുന്നഭൂമിയെ 
സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും 
; 

പ്രസ്തുത ആ കററ് 19-ാംവകുപ്പ്(4) -ം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആകം s 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള സംഗതിക്ക് ബാധകമാകുന്ന 
തല്ലെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും; 

പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് കേരള സർക്കാരിന് വോദ്ധ്യം വന്നിരിക്കുന്നതിനാലും; 
ഇപ്പോൾ അതിനാൽ, പ്രസ്തുത ആക്ററ് 6 -ാം 

വകുപ്പു പ്രകാരം 
കേരള സർക്കാർ പട്ടികയിൽ പ റ ഞ്ഞി ട്ടു . ഇള തും 

0.8700 
ഹെക്ടർ വിസ്തീർണ്ണത്തിൽ അല്പം കൂടുതലോ കുറവോ വരുന്നതുമായ 
ഭൂമി ഒരു പൊതുആവശ്യത്തിന് അതായത് എഴിമലയിൽ ഒരു നേവൽ 
അ ക്കാഡമി സ്ഥാപിക്കുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ ( പഖ്യാപിക്കു 
കയും പ്രസ്തുത ആക്ററു 7 -ം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം 
വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ 
അക്കാഡമി (എൽ.എ. V), സ്പെഷ്യൽ തഹശീൽദാരോട് നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 


താഴെ 


താഴെ 


3 


മാ ( തമല്ല , (പസ്തുത ആക°ററ ° 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാര 
മുളള നോട്ടീസ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസം 
കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നും 
സർക്കാർ 19-ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം കളകടമാട 
നിർദ്ദേശിക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ, എ .) V , 
സ്പെഷ്യൽ തഹശീൽദാരുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും മാഫീസ 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 


Taluk - Taliparamba. 


SCHEDULE 
District - Cannanore. 

Village - Ramanthali. 
Desom - Ramanthali. 
( The extent given is scrutinised ) 
Description 

Extont in Hactars 


Survey No. 


- 340 


U.D. 


0.8700 


By order of the Governor , 

P. VISWANATHAN NAIR , 
Additional Secretary to Goderning..., 


Explanatory Note 


( This is not part of the declaration but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/4/63IJudl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of the Central Government in the State and it 
appears to the State Government that the land mentioned in the schedulo 
above is needed for a public purpose viz. for the establishinent of 
a Naval Academy at Ezhimala . 

This Declaration is intended for the above purpose . 


വിശദീകരണക്കുറിപ്പ് 


( ഇത് പ്രഖ്യാപനത്തിൻറെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെടു 
ത്തുന്നതിനുട° 3 ഥിച്ചുകൊണ്ടുള്ളതാണ .) 

ഇൻഡ്യൻ രാഷ്ട്രപതി 31-5-1963 - ലെ 2| 4| 63|ജുഡീഷ്യൽ II 
എന്ന നമ്പര് വിജ്ഞാപനത്തിൽ, കേരളസർക്കാരിന്റെ സമ്മതത്തോടുകൂടി 
സംസ്ഥാനത്ത 

കേന്ദ്രസർക്കാരിന്റെ ആവശ്യത്തിലേക്ക സ്ഥലം 
പിലിയ ക്കെടുക്കാനുളള 

അധികാരം അവരെ രമേൽപ്പിച്ചിട്ടുളളതും, 
മുകിൽ പട്ടികയിൽ 

പറഞ്ഞിട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യ 
ിന്, അതായത് ഏഴിമലയിൽ ഒര നേവൽ അക്കാഡമി സ്ഥാപിക്കുന്ന 
തിന് ആവശ്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുള്ളതും ആകുന്നു . 

ഇ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനും ദേശിച്ചുകൊണ്ടുളളതാണ 


PRINTED AND PUBLI15114Y THE S. G. P. AT THE GOVDRNMENT PRESS, 

TRIVANDRUM , 1983. 


Reg . No. KL /TV (N ) 


Government of Kerala 

1903 


KERALA GAZETTE 


¿ XTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII) Trivandrum , Tuesday 


20th September 1983 

- [No . 1077 
29th Bhadra 1905 (Sakal 


GOVERNMENT OF KERALA 
General Administration (Political C ) Department 


DECLARATION 


No. 104624 / Pol. C2/83/GAD . Dated, Trivandrum , 20th September 1983 

S. R. O. No. 1240/83. - Whereas, in exercise of the powers conferred 
by clause ( 1) of article 258 of the Constitution of India the Presi- ent has 
in Notification of Government of India in the Ministry of Home Affairs 
No. 2/4/63 Judl. dated 31st May, 1963, published as S. O. 1543 in Part 
II Section 3 subsection ( ii) of the Gazette of India No. 23 dated the 8th 
June, 1963 entrusted the Government of Kerala , with their consent, the 
functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962), in relation to acquisition of land for the purpose 
of the Union in the State of Kerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisicion Act, 1961 (21 of 1962), Notification No. 107801/Pol. C2 /82-1/ 
GAD dated the 7th February, 1983 , in respect of the lands specified in the 
schedule below has been published as S. R. O. No. 204/83 in Part I of the 
Kerala Gazette No. 8 dated the 22nd February, 1983; 

33/3960/ B . 


2 


And whereas, under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case , the provisions of section 5 of the said Act shall not apply to the lands 
specified in the Schedule below ; 

And whereas, the Government are satisfied that said lands have to be 
acquired for a public purpose ; 

Now , therefore, the Government of Kerala hereby declare under 
section 6 of the said Act that the lands specified in the Schedule below 
and measuring 3.7065 hectares be the same a little more or less , are needed 
for a public purpose, to wit for the establishment of Naval Academy at 
Ezhimala and under section 7 of the said Act direct the Special Tahsildar 
(I.A ) No. II, Naval Academy, Ramanthali to take order for the acquisition 
of the lands. Further, under subsection (1 ) of section 19 of the said Act 
the Government direct that the Collector may take possession of the lands 
on the expiry of fifteen days from the date of publication of the notice 
mentioned in subsection (1) of section 9 of the said Act. 

A plan of the lands is kept in the Office of the Special Tahsildar 
(LA ) No. II, Naval Academy, Ramanthali and may be inspected at any 
time during office hours. 

എസ്. ആർ. ഒ. നമ്പർ1240/83. - ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനുച്ഛേദം 
(1 -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി 
1963 ജൂൺ 8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യാ ഗസററിൻറ 
II-ാം ഭാഗത്ത് 3 -ാം വകുപ്പ് (ii) -ാം ഉപവകുപ്പിൽ എസ്. ഒ. 1543 ആയി ( പസി 
ദ്ധീകരിച്ച കേന്ദ്രഗവൺമെൻറിൻറെ ആഭ്യന്തരമന്തികാര്യാലയത്തിലെ 1963 
മേയ് 31 -ാം തീയതിയിലെ 2/4/63 ജുഡീഷ്യൽ എന്ന നമ്പർ വിജ്ഞാപന 
ത്തിൽ, കേരള സംസ്ഥാനത്ത് യൂണിയൻ ആ പശ്യത്തിനായി ഭൂമി വില 
യ്ക്കെടുക്കുന്നതു സംബന്ധിച്ച 1961- ലെ കേരള സ്ഥലമെടുപ്പു ആകട് 
(1962- ലെ 21) പ്രകാരമുളള കേന്ദ്രഗവൺമെൻറിൻറ 

ചുമതലകൾ കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിരിക്കുന്നതിനാലും; 

1961- മല കേരള സ്ഥലമെടുപ്പു ആക°s (1962- ലെ 21 ) 3 -ാം വകുപ്പ് 
(1 ) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22-ാം തീയതിയിലെ 8 -ാം 
നമ്പർ കേരള ഗസററിൻറ 1 -ാം ഭാഗത്ത് എസ്. ആർ. ഒ. 204/83 എന്ന നമ്പ 
രിൽ 1983 ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801 പൊളി, സി . 2/ 82-1/ 
ജി എഡി എന്ന നമ്പർ വിജ്ഞാപനം താഴെ പറയുന്നഭൂമിയെ സംബന്ധിച്ച് 
( പസിദ°ധീകരിച്ചിരിക്കുന്നതിനാലും; 

(പസ്തുത ആക്ട് 19 -ാം വകുപ്പ്( 4)-ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെഅടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ട് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പറഞ്ഞിട്ടുളള സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്ന് കേരള 
സർക്കാർ നിർദ്ദേശിച്ചിരിക്കുതിനാലും 
; 


ശ്യത്തിന 


ഒരു 


പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ 
താണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും; 

ഇപ്പോൾ, അതിനാൽ, പ്രസ്തുത ആക്ട് 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 3.7065 ഹെക്ടർ വിസ്തീർണ്ണ 
ത്തിൽ അൽപ്പം കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവ 
അതായത് എഴിമലയിൽ 

നേവൽ അക്കാഡമി സ്ഥാപി 
ക്കുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും പ്രസ്തുത 
ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്ന 
തിനുളള ഉത്തരവ് സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമി 
(എൽ, എ .) II, സ്പെഷ്യൽ തഹശീൽദാരോടു നിർദ്ദേശിക്കുകയും ചെയ്യുന്നു 

മാതമല്ല , പ്രസ്തുത ആക്ററ് 9 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പു 
( പകാരമുളള നോട്ടീസ് (പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു 
ദിവസം കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ട 
താണെന്നും സർക്കാർ 19 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പു പ്രകാരം കളക്റ്ററോടു 
നിർദ്ദേശിക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ, എ .) II 
സ്പെഷ്യൽ തഹശീൽദാരുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസം 

എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 


സമയത്ത 


SCHEDULE 


District - Cannanore . 
Taluk - Taliparamba . 

Village - Ramanthali. 
Desom - Ramanthali . 

( The extent given is scrutinised ). 
SL. Survey Description 

Extent in 
No. No. 

Hectares 
1 274/1 

0. D. 

0.7110 
2 274/2 

0.2655 
3 274/3 

0.2390 
214| 4 

1,3070 
5 27415 

1.1840 


ച 


h 


മ് 


Total 


3.7065 


By order of the Governor, 

P. VISWANATHAN NAIR , 
Addl. Secretary to Godsramont. 


4 


Explanatory Note 


( This is not part of the declaration but is intended to bring out the 
general purport). 

The President of India has in Notification No. 2-4-1963 /Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of the Central Government in the State and it 
appears to the State Government that the lands mentioned in the schedule 
above are needed for a public purpose, viz. for the establishment of a Naval 
Academy at Ezhimala . 

This declaration is intended for the above purpose. 


വിശദീകരണക്കുറിപ്പ് 


(ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെ 
ടുത്തുന്നതിനുദ° ദേശിച്ചുകൊണ്ടുളളതാണ്) . 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2/ 4/ 1963-ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാ 
നത്ത് കേന്ദ്രസർക്കാരിൻറെ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ്ക്കെടുക്കാനുളള 
അധികാരം അവരെ ഭരമേല്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ പറഞ്ഞി 
ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന് അതായത് എഴിമലയിൽ ഒരു 
നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന് 
ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983. 


} 


Reg. No. KL/TV (N ): 


Government of Kerala 

1903 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


20th September 1983 
Vol. XXVIII] Trivandrum , Tuesday, 

29th Bhadra 1905 


[No. 1061 


GOVERNMENT OF KERALA 


Agriculture ( Forest Special-A ) Department 

NOTIFICATION 
No. 23316 /FS -A2/83 /AD . Dated, Trivandrum , the 20th September, 1983 . 

S. R. O. No. 1222/1983.- In exercise of the powers conferred by section 7 
of the Kerala Private Forests ( Vesting and Assignment) Act, 1971 (26 of 
1971), the Government of Kerala hereby make the following amendment to 
the notification No.58625 /FS1/73/ AD dated the 22nd October, 1973 , published 
as S. R. O.No. 650/73 in the Kerala Gazette Extraordinary No. 1068 dated the 
23rd October , 1973, as subsequently amended , namely : 


AMENDMENT 


In the said notification , for the entry. " Shri C. S. Ramanarayanan , 
District & Sessions Judge, formerly Sub -Judge, Ottappalam ” in the first 
column against serial number 2 , the following entry shall be substituted , 
namely : 

" Shri K. Narayanan Namboodiri, I Additional District Judge, 
Tellichery." 


By order of the Governor, 

S. GOPALAN , 
Secretary (Forests). 


33 /3922 /MC. 


Explanatory Note 


( This does not form part of the notification but is intended to indicate 
its general purport.) 

Government have decided to appoint Shri K. Narayanan Namboodiri, 
I Additional District Judge, Tellichery as Forest Tribunal, Palghat vice 
Shri C. S. Ramanarayanan , Forest Tribunal, Palghat retired from service 
on 31-5-1983. This notification is intended for the above purpose. 


PRINTED AND PUBLISHED BY TIL 8. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 


- 


Eine Hali 


Covernment of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIIT) Trivandrum , Tuesday , 


20th September 1983 

[No. 1066 
29th Bhadra 1905 (Saka) 


GOVERNMENT OF KERALA 
General Administration ( Political- C ) Department 

DECLARATION 
No. 104638 /Pol. C2/83 /GAD . Dated, Trivandrum , 19th September 1983 . 

S. R. O. No. 1226 /83. - Whereas , in exercise of the powers conferred 
by clause ( 1) of article 258 of the Constitution of India the President has 
in notification of Government of India in the Ministry of Home Affairs 
No. 2/4/63 Judl. dated 31st May , 1963, published as S.O. 1543 in Part II 
Section 3 subsection (ii) of the Gazette of India No. 23 dated the 
8th June , 1963 entrusted the Government of Kerala, with their consent, the 
functions of the CentralGovernment under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962) , in relation to acquisition of lands for the 
purpose of the Union in the State of Kerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 107801 Pol. C2/82-1/ 
GAD dated the 7th February , 1983, in respect of the la ds specified in the 
schedule: below has been published as S. R. O. No. 20 6/83 ia Part I of the 
Kerala Gazette No. 8 dated the 22nd February, 1983 ; 

Anilwhereas , under subsection ( 4 ) of section 19 f the said Act the 
Governinent of Kerala have directed that in view of the urgency of the 
case, the provisions of section 5 of the said Act shall no : apply to thlands 
specifies in the Schedule below ; 

33 /3927 /83/J . 


And whereas, the Government are satisfied that the said lands have to be 
acquired for a public purpose ; 

Now , therefore, theGovernment of Kerala hereby declare under section 
6 of the said Act that the lands specified in the Schedule below and 
measuring 2.0980 hectares be the same a little more or less , are needed for 
a public purpose , to wit, for the establishment of Naval Academy at 
Ezhimala and under section 7 of the said Act direct the Special Tahsildar, 
(LA ) No. VI, Naval Academy, Ramanthali to take order for the acquisition 
of the lands. Further , under subsection ( 1) of section 19 of the said Act 
the Government direct that the Collector may take possession of the lands 
on the expiry of fifteen days from the date of publication of the notice 
mentioned in subsection (1) of section 9 of the said Act. 

A plan of the land is kept in the Office of the Special Tahsildar, (LA ) 
No. Vİ, Naval Academy, Ramanthali and may be inspected at any time 
during office hours. 

എസ്. ആർ. ഒ. നമ്പർ 1226/ 83. - ഇൻഡ്യൻ ഭ ര ണ ഘ ട ന 258 -ാം 
അനുച്ചേദം(1) റാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 ജൂൺ8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യാ ഗസററിൻറ 
II-ാം ഭാഗത്ത് 3 -ാം വകുപ്പ്” (ii) -ാം ഉപവകുപ്പിൽ എസ്. 8. 1543 ആയി 
പ്രസിദ്ധീകരിച്ച കേന്ദ്ഗവൺമെന്റിന്റെ ആഭ്യന്തരമന്തി കാര്യാലയത്തിലെ 
1963 മേയ് 31-ാം തീയതിയിലെ 2-4-63 ജുഡീഷ്യൽ എന്ന നമ്പർ വിജ്ഞാപന 
ത്തിൽ, കേരള സംസ്ഥാനത്ത് യൂണിയന്റെ ആവശ്യത്തിനായി ഭൂമി വില 
യ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ട് 
(1962 - ലെ 21) പ്രകാരമുളള കേന്ദ്ര ഗവൺമെൻറിൻറ ചുമതലകൾ കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പ്പിച്ചിരിക്കുന്നതിനാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ്” ആക°s (1962- ലെ 21) 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22 -ാം തീയതിയിലെ 8 -ാം നമ്പർ 
കേരള ഗസററിൻറ ടാം ഭാഗത്ത് എസ്. ആർ. ഒ. 20483 എന്ന നമ്പരിൽ 1983 
ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801 പൊളി, സി . 2182-11ജിഎഡി എന്ന 
നമ്പർ വിജ്ഞാപനംതാഴെ പായുന്നഭൂമിയെ സംബന്ധിച്ച് പ്രസി8° ധീകരി 
ച്ചിരിക്കുന്നതിനാലും ; 

പ്രസ്തുത ആക°5 ° 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ട് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പറഞ്ഞിട്ടുളള സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്ന് കേരള 
സർക്കാർ നിർദ ° ദേശിച്ചിരിക്കുന്നതിനാലും ; 

(പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ അതിനാൽ, പ്രസ്തുത ആക°5 ° 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർകാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള രും 2.1980 ഹെക്ടർ വിസ്തീർണ്ണ 
ത്തിൽ അല്പം കൂടുതലോകുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യ 
ത്തിന് അതായത് എഴിമലയിൽ ഒരു നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന 
ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും, പ്രസ്തുത ആക്°s ° 7 -ാം 
വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമി (എൽ. എ .) VI സ്പെഷ്യൽ 
തഹശീൽദാരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 


മാത്രമല്ല , പ്രസ്തുത ആക° s 9 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പു പ്രകാര 
മുളള നോട്ടീസ് (പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചുദിവസം 
കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നും 
സർക്കാർ 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട് നിർദ്ദേശി 
ക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ. എ .) VI, 
സ്പെഷ്യൽ തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 


- 


SCHEDULE 


District - Cannanore. 
Taluk - Taliparamba. 

Village - Ramanthali . 
Desom -- Ettikulam . 

( The extent given is scrutinised ) 
Sl. No. 

Description 

Extent in 

• Electares 
79/1 U. D. 

1.4720 
2 79/2 

0.6260 


sy. No. 


1 


Total 2 , 0980 


By order of the Governor, 

P. VISWANATHAN NAIR , 
Addl. Secretary to Government. 


Esplanatory Note 


( This is not part of the declaration but is intended to bring out the 
general purport). 

The President of India has in Notification No. 2/4/63}Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire lands for the use of the CentralGoverument in the State and it 
appears to the State Government that the lands mentioned in the schedule 
above are needed for a public purpose, viz . for the establishment of a Naval 
Academy at Ezhimala . 

This declaration is intended for the above purpose. 


വീശദീകരണക്കുറിപ്പ് 
( ഇകം പഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുന്നതിനുള° ദേശിച്ചുകൊണ്ടുളളതാണ്) . 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/ 4/63/ജുഡീഷ്യൽII എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കേന്ദ് സർക്കാരിൻറ ആവശ്യത്തിലേക്ക സ്ഥലം വിലക്കെടുക്കാനുളള 
അധികാരം അവരെ ഭരമേല്പ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള 
സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന്, അതായത് എഴിമലയിൽ ഒരു നോവൽ 
വക്കാഡമി സ്ഥാപിക്കുന്നതിന്, ആവശ്യമാണെന്ന് സർക്കാരിന് ബോദ്ധ്യ 
പ്പെട്ടിട്ടുളളതും ആകുന്നു . 
ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുള° ദേശിച്ചുകൊണ്ടുള്ളതാണ്. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983 . 


4 + + 


Reg. No. KL/TV ( N )/ 


Government of Kerala 

1903 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


20th September 1983 
Vol XXVIII) Trivandrum , Tuesday , 

[No. 1068 
29th Bhadra 1905 (Saka) 


GOVERNMENT OF KERALA 
General Administration (Political- C ) Department 

DECLARATION 


No. 104643 /Pol. 02/83 /GAD . Dated , Trivandrum , 17th September 1983 . 

S.R.O.No. 1228 /83. - Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India , the President 
has in Notification of Government of India in the Ministry of Home Affairs 
No. 2 /4 /63/Judl. dated 31st May, 1963 , published as S.Ó. 1543 in Part II, 
Section 3 subsection (ii) of the Gazette of India No.23 dated the 8th June, 
1963 entrusted the Government of Kerala , with their consent, the functions 
of the Central Government under the Kerala Land Acquisition Act, 1961 
(Act 21 of 1962), in relation to acquisition of lands for the purpose of the 
Union in the State of Kerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 107801/Pol. C2/82-1 /GAD 
dated the 7th February, 1983, in respect of the lands specified in the schedule 
below have been published as S. R. O. No. 204/83 in Part I of the Kerala 
Gazette No. 8 dated the 22nd February , 1983 ; 

And whereas , under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case 
the provisions of section 5 of the said Act shall not apply to the lands 
specified in the schedule belowj 

33 /3929/J . 


2 


And whereas, the Government are satisfied that the said lands have 
to be acquired for a public purpose ; 

Now , therefore, the Government of Kerala hereby declare under 
section 6 of the said Act that the lands specified in the Schedule below and 
measuring 5.4640 Hectares be the same a little more or less , are needed 
for a public purpose, to wit for the establishment of Naval Academy at 
Ezhimala and under section 7 of the said Act direct the Special Tahsildar, 
(LA) No. IV , Naval Academy, Ramanthali to take order for the acquisition 
of the lands. Further, under subsection (1) of section 19 of the said Act the 
Government direct that the Collector may take possession of the lands on 
the expiry of fifteen days from the date of publication of the notice 
mentioned in subsection ( 1) of section 9 of the said Act. 

A plan of the lands is kept in the Office of the Special Tahsildar, 
( L.A.) No. IV , NavalAcademy, Ramanthali and may be inspected at any 
time during office hours . 

എസ്. ആർ. ഒ . നമ്പർ 1228/ 83. - ഇൻഡ്യൻ + ര ണ ഘ ദ ന 258-ാം 
അനുച്ഛേദം(1 ) -ാം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ട്രപതി 1963ജൂൺ8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യം ഗസററിൻറ 
II-0 . ഭാഗത്ത് 3 -ം വകുപ്പ് ( i)-9ം ഉപവകുപ്പിൽ എസ്. ഒ . 1543 ആയി 
പ്രസിദ്ധീകരിച്ച കേന്ദ്ര ഗവൺമെൻറിൻറ ആഭ്യന്തരമന്തികാര്യാലയത്തിലെ 
1963 മേയ് 31 -ാം തീയതിയിലെ 2| 4|63|ജുഡീഷ്യൽ എന്ന നമ്പർ വിജഞാ 
പനത്തിൽ, കേരളസംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തിനായി ഭൂമി വില 
യ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ്ആക്റ് 
(1962- ലെ 21) പ്രകാരമുളള കേന്ദ്രഗവൺമെൻറിൻറ ചുമതലകൾ 

കരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 ) 3-ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22 -ാം തീയതിയിലെ 8 -ാം 
നമ്പർ കേരള ഗസററിൻറ 1 -ാം ഭാഗത്ത് എസ്. ആർ, ഒ, 204/83 എന്ന നമ്പരിൽ 
1983 ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801/ പൊളി , സി . 2/ 82-1/ ജി.എ.ഡി. 
എന്ന നമ്പർ 

വിജ്ഞാപനം താഴെ പറയുന്ന ഭൂമിയെ സംബന്ധിച്ച് 
( പസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പുപ്രകാരം സംഗതി 
യുടെഅടിയന്തിര സ്വഭാവം പരിഗണിച്ച് ( പസ്തുത ആക° ററ ° 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പറഞ്ഞിട്ടുളള സംഗതിക്ക് ബാധകമാകുന്നത 
ല്ലെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും; 

പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ, സ്തുത ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ് താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 5.4640 ഹെക്ടർ വിസ്തീർണ്ണ 
ത്തിൽ അല്പം കൂടുതലോകുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യ 
ത്തിന് അതായത് എഴിമലയിൽ ഒരു നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന് 
ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും, പ്രസ്തുത ആക്ററ് 7 -ാം 
വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമി (എൽ, 

എ .) Iy 
സ്പെഷ്യൽ തഹശീൽദാരോട് നിർദേശിക്കുകയും ചെയ്യുന്നു . 


3 


മാത്രമല്ല , പ്രസ്തുത ആക്ററ 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു 
പകാരമുളള നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു 
ദിവസം കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ട 
താണെന്നും സർക്കാർ 19-ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട്ട 
നിർദ്ദേശിക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ, എ .) IV 
സ്പെഷ്യൽ തഹശീൽദാരുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ഓഫീസ് 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 

SCHEDULE 
District - Cannanore. 

Taluk - l aliparamba. 
Village — Ramanthali. 

Desom — Ramanthali. 
( The extent given is scrutinised ) 
Sl. No. Survey No. Description 

Extent in 
hectares 


U.D . 


321/1 
32112 
32113 


4.4280 
0.1000 
0.9360 


1 


3 


Total 


5.4640 


By order of the Governor , 

P. VISWANATHAN NAIR , 
Addl. Secretary to Government. 


Explanatory Note 


( This is not part of the declaration but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2 /4 /63 /Judl. 11 dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire lands for the use of the Central Government in the State and it 
appears to the State Government that the landsmentioned in the schedule 
above are needed for a pul lic purpose viz . for the establishment of a 
Naval Academy at Ezhimala . 

This declaration is intended for the above purpose 


4. 


വിശദീകരണക്കുറിപ്പ് 
( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല , എന്നാൽ പൊതു ഉ 8 ദേശം വെളി 
പ്പെടുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2| 4|63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയഴക്കെടുക്കാനുളള 
അധികാരം അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുള 
സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന് അതായത് എഴിമലയിൽ ഒരു നേവൽ 
അക്കാഡമി സ്ഥാപിക്കുന്നതിന്, ആവശ്യമാണെന്ന് സർക്കാരിന് ബോധ്യ 
പ്പെട്ടിട്ടുളളതും ആകുന്നു . 
ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRE88, 

TRIVANDRUM , 1983. 


Reg . No. KL TV / 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII ] Trivandran , Tuesday, 


20th September 1983 

[No. 1071 
29th Bhadra 1905 (Saka) 


GOVERNMENT OF KERALA 
General Administration (Political- C ) Department 

DECLARATION 
No. 104646 /Pol. C2/83/GAD . Dated, Trivandrum , 19th September 1983 . 

S.R.O. No. 1231 /83. - Whereas, in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India the President has in 
Notification of Government of India in the Ministry of Home Affairs 
No.2 /4/63 Judicial dated 31st May, 1963, published as S.O.1543 in Part 
II — Section 3 subsection (ü ) of the Gazette of India No. 23 dated the 8th 
June, 1963 entrusted the Government of Kerala, with their consent, the 
functions of the CentralGovernment under theKerala Land Acquisition Act, 
1961 (Act 21 of 1962), in relation to acquisition of lands for the purpose of 
the Union in the State of Kerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 107801/Pol. C2/82-1/ 
GAD dated the 7th February, 1983, in respect of the lands specified in the 
schedule below has been published as S.R.O. No. 204/83 in Part I of the 
Kerala Gazette No. 8 dated the 22nd February, 1983 ; 

And whereas, under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case, 
the provisions of section 5 of the said Act shall not apply to the lands spec 
fied in the Schedule below ; 

38 /3932 /S . 


2 


And whereas, the Government are satisfied that said lands have to be 
acquired for a public purpose ; 

Now, therefore , the Government of Kerala bereby declare under 
section 6 of the said Act that the lands specified in the Schedule below and 
measuring 4.6350 hectares be the same a little more or less, are needed for a 
public purpose, to wit for the establishment of Naval Academy at Ezhimala 
and under section 7 of the said Act direct the Special Tahsildar (LA ) 
No. III, Naval Academy, Ramanthali to take order for the acquisition of the 
lands. Further, under subsection ( 1 ) of section 19 of the said Act the 
Government direct that the Collector may take possession of the lands on 
the expiry of fifteen days from the date of publication of the notice mentioned 
in subsection (1 ) of section 9 of the said Act. 

A plan of the lands is kept in the face of the Special Tahsildar (LA ) 
No. III, Naval Academy, Ramanthali and may be inspected at any time 
during office hours. 
എസ്. ആർ. 8 , നമ്പർ 123183. - ഇൻഡ്യൻ രണഘടന, 

258-0. 
അനുച്ഛേദം ( 1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ്ടപതി, 1963 ജൂൺ 8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യം 
ഗസററിൻറ II-ാം ഭാഗത്ത 3 -ാം വകുപ്പ് (ii) -ാം ഉപവകുപ്പിൽ എസ്. ഒ . 
1543 ആയി പ്രസിദ്ധീകരിച്ച കേന്ദ്ര ഗവൺമെൻറിൻറ ആഭ്യന്തര മന്തി 
കാര്യാലയത്തിലെ 1963 മേയ് 31 -ാം തീയതിയിലെ 2/4/63 Judl. എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സംസ്ഥാനത്ത്യുണിയൻ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ് 
ആക ററ ” (1962- ലെ 21) പ്രകാരമുളള കേന്ദ്ര ഗവൺമെൻറിന്റെ ചുമതലകൾ 
കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതി 
നാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21) 3 -ാം വകുപ്പ് 
(1 ) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22-ാം തീയതിയിലെ 8 -ാം 
നമ്പർ കേരള ഗസററിൻറ 1 -ാം ഭാഗത്ത് എസ്. ആർ. ഒ . 20483 എന്ന 
നമ്പരിൽ 1983 ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801/ പൊളി. സി .2/ 82-1 
ജി , എ . ഡി , എന്ന നമ്പർ വിജ്ഞാപനം താഴെ പറയുന്ന ഭൂമിയെ സംബ 
ന്ധിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 
(പ്രസ്തുത ആക്റ 19 -ാം വകുപ്പ് ( 4)-9ം ഉപവകുപ്പു 

പകാരം 
സംഗതിയുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത് ആക്റ് 
5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പറഞ്ഞിട്ടുളള സംഗതിക്ക് 
മാകുന്നതല്ലെന്ന് കേരള സർക്കാർ നിർദേശിച്ചിരിക്കുന്നതിനാലും ; 

(പസ്തുത സഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ 
താണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം 
കേരള സർക്കാർ 

പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 4.6350 ഹെക്ടർ 
വിസ്തീർണ്ണത്തിൽ അല്പം കൂടുതലോ കുറവോ വരുന്നതുമായ - ഭൂമി 
ഒരു പൊതു ആവശ്യത്തിന് അതായത എഴിമലയിൽ ഒരു നേവൽ അക്കാഡമി 
സ്ഥാപിക്കുന്നതിന ആവശ്യമാണെന്ന് ഇതിനാൽ 

( പ്രഖ്യാപിക്കുകയും, 


ബാധക 


താഴെ 


3 


പ്രസ്തുത ആകൗററ് 7 -ം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ° ക്കെ 
ടുക്കുന്നതിനുള്ളഉത്തരവ് സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമി 
(എൽ. എ .) III, സ്പെഷ്യൽ തഹശീൽക്കാരം 

നിർദേശിക്കുകയും 
ചെയ്യുന്നു . 

മാ ( തമല്ല , പ്രസ്തുത ആക്ററ് 9 -ാം വകുപ്പ് (1 ) -0. ഉപവകുപ്പു പ്രകാര 
മുളള നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ 15 ദിവസം കഴിയു 

മ്പാൾ (പസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നും 
സർക്കാർ 19 -ാം വകുപ്പ് (1) റം ഉപവകുപ്പു പകരം കളക ° CO റോ ” നിർദ്ദേശി 
ക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ എ .) III , 
സ്പെഷ്യൽ തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ് : 

SCHEDULE 
District - Cannanoro . 

Taluk - Talipararaba. 
Village- Ramanthali . 

Desom - Ramanthali . 
( The extent given is scrutinised ) 
Sl . No. 

Description 

Extent in 

hectares 
1 306/1 

U.D. 

0.6760 
2 306/2 

0.0940 
306| 3 

0.1480 
306| 4 

0.5000 
306/5 

0.3100 
3066 

0.0180 
306 7 

0.2700 
8 306/8 

0.1170 
9 306,9 

0.4860 
10 306/10 

0.1160 
1 306/11 

0.3060 
12 396/12 

0.1800 
13 306/13 

0.3250 
14 306, 14 

o.. 
0.0090 
15 306/15 

0.0270 
16 306/16 

0.0300 
17 306/17 

0.0230 


Sy. No. 


1 
19 
1 ) 


1 


2 


1 ) 


1 


മ് 


Total 


4.6350 


By order of the Governor, 

P. VISWANATHAN NAIR , 
Additional Secretary to Government. 


Raplanatory Note 
( This is not part of the declaration but is intended to bring out tho 
general purport.) 

The President of India has in Notification No. 2/4/63 Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire lands for the use of the Central Government in the State 
and it appears to the State Government that the landsmentioned in the 
schedule above is needed for a public purpose viz., for the establishment 
of a Naval Academy at Ezhimala . 

This declaration is intended for the above purpose . 


വിശദീകരണക്കുറിപ്പ് 
( ഇത പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ° ദേശം വെളി 
പ്പെടുത്തുന്നതിന് ഉദ ° ദേശിച്ചുകൊണ്ടുളളതാണ്. 

ഇൻഡ്യൻ രാഷ്ട്രപതി 31-5-1963 - ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലേയ്ക്ക് 

സ്ഥലം വിലയ്ക്കെടുക്കാ 
നുളള അധികാരം 

അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന് അതായത് എഴിമലയിൽ 
ഒരു നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന് 
ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
" ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുള°oദേശിച്ചുകൊണ്ടുളളതാണ്. 


POINTED AND PUBLISHED BY THS 8. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 


Reg . No. KLIA2 


Government of Kerala 

1983 


KERALA GAZETTE 

¿ XTRAORDINARY 
PUBLISHED BY AUTHORITY 


20th September 1983 
Vol. XXVII] Trivandrum , Tuesday, 

(No. 1962 
29th Bhadra 1905 


GOVERNMENT OF KERALA 


Abstract 


GENERAL EDUCATION - OPENING OF UNAIDED RECOGNISED SCHOOLS (NEW 
& UPGRADING ) DURING 1983-84 - REVISION PETITIONS UNDER RULE 
12 (1) CHAPTER V OF KERALA EDUCATION RULES 

ALLOWED 


GENERAL EDUCATION ( F ) DEPARTMENT 
G. O. (Ms.) No. 175 /83/G.Edn . Dated , Trivandrum , 20th September, 1983 


Read (1) Notification No. NS (1) 52132/82 dated 30-4-1982 of the Director 

of Public Instruction . 
(2 ) Notification No. NS (1) 52132/82 dated 1-1-1983 of the Director 

of Public Instruction (No. 5 ). 
( 3) Notification No. NS (1) 52132/82 dated 1-1-1983 of the 

Director of Public Instruction (No. 6 ) . 
(4 ) D. O. Letter, No. NS (1) 52132/82 dated 29-3-1983. 
(5) G. O. (Ms) 56 /83 /G . Edn . dated 13-4-1983. 


33/3923/MC. 


2 


the 


(6 ) Letter No. NS ( 1) 52132142 dated 15-7-1983 from 

Director of Public Instruction . 
(7 ) G. O. (Ms.) 139 /83/G . Edn . dated 2-8-1983. 
(8 ) G. O. (Ms.) 147 /83 /G.Edn . dated 10-8-1983 . 
( 9) G. O. (Ms.) 148/83/G . Edn . dated 11-8-1983. 
(10) G. O. (Ms.) 166/83/G . Edn . dated 3-9-1983. 


ORDER 


In the notification read as second paper above the Director of Public 
Instruction had under sub rule (4) of Rule 2 , chapter V of Kerala Education 
Rules published the final list of areas where various categories of unaided 
recognised schools are to be opened /upgraded. He has also in his notification 
read as third paper above invited applications for opening/upgradation of 
schools in the areas notified in the prescribed manner . The applications for 
opening/upgradation of schools in the notified areas received were considered 
by Government and in the Government orders read as fifth and seventh to 
tenth papers above, orders were issued permitting to open schools in 111 notified 
areas during the academic year 1983-84 . Of these, the Government orders 
read from seventh to tenth papers read above were issued on revision petitions 
submitted by the parties under rule 12 ( 1) chapter V of Kerala Education 
Rule . 


2. Government received some more revision petitions from applicants 
who had filed applications before the Educational Officers and to whom 
perniission to open schools was not given . Government, having examined 
the revision petitions filed by the applicants in consultation with the Director 
of Public Instruction , order that permission will be given for the opening 
of schools as detailed in annexures I and II to this order subject to the 
conditions stipulated in the Government order read as fifth paper above. 

3. These schools will be permitted to be opened in the academic 
year 1983-84 . 


By order of the Governor, 


V. VIJAYAN , 
Under Secretary. 


ANNEXURE I 
HIGH SCHOOL 


Sl.No. 


Place 


Name & address of the 

applicant 


Name of the school 


New Upgrading 


Remarks 


(2 ) 


( 3 ) 


( 5 ) 


(6 ) 


Quilon Educational District 

1 - Kovilthottam 


Sr. Benigna Mary, 
1.H.M. Convent, 
Pattathanam , Quilon 


Lourde Matha 
English Medium 
High School, 
Kovilthottam 


New 


ANNEXURE II 
LOWER PRIMARY SCHOOLS 


Sl.No. 


Place 


Name of the school 


New Upgrading 


Remarks 


Name & address of the 

applicant 

( 3 ) 


(1 ) 


(2 ) 


( 4 ) 


(5 ) 


(6 ) 


Thiruvalla Educational District 

Thiruvalla Town 
Ward XIV 


1 


New 


General Manager, 
Congregation 
of Teresian Carmelites 
Educational Agency, 
Kalamassery 


Regina Mundi 
English Medium 
L. P. School, 
Thiruvalla 


The applicant 
should provide 
the balance ex 
tent of 5 cents 
with in a period 
of one year . 


(2 ) 


( 3) 


( 4) 


(5 ) 


(6 ) 


Kenjirappally Educational District 
2 Kunnumbhagom Mother Provincial, 

Adoration congregation 
Adoration convent, 
Ponkunnam 


L. P. Section 


L. P. Section of 
St. Joseph English 
Medium U. P. 
School, Kunnum 
bhagom 


Kottayam Educational District 

3 Pakkil 


New 


Cornelius Elanjikal, St. Teresas English 
Bishop of Vijayapuram , Medium L. P. 
Vijayapuram Bishops School, Pakkil 
House , Kottayam . 
Fr. Mathew Nallathu Sacred Heart 
vely, Manager, S.H. English Medium 
English Medium High L. P. School, 
School, Changanacherry-2 Changanacherry 


4 Changancherry 


New 


Quilon Educational District 

5 Kovilthottam 


Sr. Benigna Mary, 
I.H.M. Convent, Patta 
thanam , Quilon 


L.P. Section of L. P. Section 
LourdeMatha 
English Medium 
School, Kovilthottam 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVEPNMENT PRESS , 

TRIVANDRUM , 1983 . 


1900 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AIITUORITY 


20th September 1983 
Vol. XXVIII Trivandrum , Tuesday , 

[No. 1067 
29th Bhadra 1905 (Saka ) 


GOVERNMENT OF KERALA 
General Administration (Political- C ) Department 

DECLARATION 
No. 104642 /Pol. C2/83/GAD . Dated , Trivandrum , 18th September, 1983. 

S.R.O. No. 1227 /83. - Whereas, in exercise of the powers conferred by 
clause (1 ) of Article 258 of the Constitution of India the President has in 
notification of Government of India in the Ministry of Home Affairs 
No. 2 /4/63 / Judl. dated 31st May , 1963, published as S.O. 1543 in 
part II Section 3 subsection (ii) of the Gazette of India No. 23 dated the 
8th June, 1963 entrusted the Government of Kerala , with their consent 
the functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962 ), in relation to acquisition of lands for the 
purpose of the Union in the State of Kerala; 

And whereas, under subsection (1 ) of section 3 of the Kerala Land 
Acquisition Act ,1961 (21 of 1962) Notification No. 107801/Pol. C2/82-1/G.ID 
dated the 7th February 1983 , in respect of the lands specified in the 
schedule below has been published as S. R. O. No. 204/83 in Part I of 
the Kerala Gazette No. 8 dated the 22nd February 1983 ; 

And whereas, under subsection (4 ) of section 19 of the said Act.be 
Government of Kerala have directed that in view of the urgency of the 
case, the provisions of section 5 of the said Act shall not apply to the lands 
specified in the Schedule below ; 

And whereas, the Government are satisfied that the said lards the 
to be acquired for a publio purpose ; 

33/3928/83 /J 


.. 


2 


8 ര ണ് ഘ 9 ന 


Now , therefore , the Government of Kerala hereby declares under sectio . 
6 of the said Act that the lands specified in the Schedule below and measuring 
3.2170 hectares be the same a little more or less , are needed for a 
public purpose, to wit for the establishment of Naval Academy at Ezhimala 
and under section 1 of the said Act direct the Special Tahsildar (L.A.) 
No. IV , Naval Academy, Ramanthali to take order for the 
acquisition of the lands. Further, under subsection (1) of section 
19 of the said Act, the Government direct that the Collector may take 
possession of the lands on the expiry of fifteen days from the date of publi 
cation of the notice mentioned in subsection (1) of section 9 of the said 
Act . 

A plan of the lands is kept in the Office of the Special Tahsildar, 
(L. A ) No. IV, Naval Academy, Ramanthali and may be inspectedr 
at any time during office hours. 
എസ . ആർ. ഒ . നമ്പർ, 1227/ 83.- ഇൻഡ്യൻ 

258 -ാം 
അനുച്ഛേദം (1) -ാം ഖൺഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച 
രാഷ്ടപതി 1963 ജൂൺ 8 -ാം തിയതിയിലെ 23-ാം നമ്പർ ഇൻഡ്യാ ഗസററിന്റെ 
II-ാം ഭാഗത്ത് 3 -ാം വകുപ്പ് (i ) -ാം ഉപവകുപ്പിൽ എസ്. ഒ . 1543 ആയി 
പ്രസിദ്ധീകരിച്ച കേന്ദ്ര ഗവൺമെൻറിൻറ ആഭ്യന്തരമന്തികാര്യാലയത്തിലെ 
1963 മേയ് 31 -ാം തീയതിയിലെ 2/4/1963 ജുഡീഷ്യൽ എന്ന നമ്പർ വിജ്ഞാപന 
തിൽ കേരള സംസ്ഥാനത്ത് യൂണിയന്റെ ആവശ്യത്തിനായി ഭൂമി വില 
യ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ 
(1962- ലെ 21 ) പകാരമുളള കേന്ദ്രഗവൺമെൻറിൻറെ ചുമതലകൾ കേരള സർക്കാ 
രിനെ, അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും; 

1961- ലെ കേരള സ്ഥലമെടുപ്പ്ആക്ററ് (1962 - ലെ 21) 3 -ാം വകുപ്പ് 
(1)-9ം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22 -ാം തീയതിയിലെ 8 -ാം നമ്പർ 
കേരള ഗസററിൻറ 1 -ാം ഭാഗത്ത് എസ്. ആർ. ഒ . 204| 83 എന്ന നമ്പരിൽ 1983 
ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801 പൊളി.സി.2/82-1/ ജി , എ.ഡി.എന്ന 
നമ്പർ വിജ്ഞാപനം താഴെ പറയുന്നഭൂമിയെസംബന്ധിച്ച് പ്രസിദ്ധീകരി 
ച്ചിരിക്കുന്നതിനാലും 

( പസ്തുത ആക°° 19 -ാം വകുപ്പു " (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച്, പ്രസ്തുത ആക°8 ° (5)-ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ 

പറഞ്ഞിട്ടുളള സംഗതിക്ക 

ബാധകമാകുന്ന 
തല്ലെന്ന് കേരള സർക്കാർ നിർദ ° ദേശിച്ചിരിക്കുന്നതിനാലും ; 

പ്രസ്തുത സ്ഥലം ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും; 

ഇപ്പോൾ, അതിനാൽ, പ്രസ്തുത ആക°° 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 3.2170 ഹെക്ടർ വിസ്തീർണ്ണ 
ത്തിൽ അൽപ്പം കൂടുതലോകുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യ 
ത്തിന് അതായത് എഴിമലയിൽ ഒരു നേവൽഅക്കാഡമി സ്ഥാപിക്കുന്നതിന് 
ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും, പ്രസ്തുത ആക് ° 7-o. 
വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ 
സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമി (എൽ. എ .) Iv സ്പെഷ്യൽ 
തഹശീൽദാരോട് നിർദേശിക്കുകയും ചെയ്യുന്നു . 


പ 


3 


മാത്രമല്ല , പ്രസ്തുത ആക°° 9 -ാം വകുപ്പ് (I) -ം ഉപവകുപ്പു പ്രകാര 
മുളള നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസം കഴി 
യുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നും 
സർക്കാർ 19 -ം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്കാരം കളക്ടറോട് നിർദ ° 
ശിക്കുന്നു . 

സ്ഥലത്തിൻറെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി ( എൽ. എ .) IV, 
സ്പഷ്യൽ തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ 
സമയത്ത് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 


SCHEDULE 
District - Cannanore . 

Taluk - Taliparamba . 
Villag - Ramanthali. 

Desom - Ramanthali 
(The extent given is scrutinised ) 
Sl. No. Survey No. 

Description 

Extent in Hectares 
258/1 

U.D. 

0.4316 
258/2 

0.6376 
258/3 

0.4249 5 0 . 
2584 

0 6467 
2585 

0.5450 
258| 6 

0.5312 


11 


33 


1 


17 
ാ 


Total 


3.2170 


By order of the Governor, 

P. VISWANATHAN NAIR , 
Additional Secretary to Godernment. 


Explanatory Note 
( This is not part ofthe declaration but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/ 4/ 63IJudl . II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of the Central Government in the State and it 
appears to the State Government that the lands mentioned in the schedule 
above is needed for a public purpose, viz. for the establishment of a 
Naval Academy at Ezhimala . 

This declaration is intended for the above purpose, 


വിശദീകരണക്കുറിപ്പ് 


(ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല , എന്നാൽ പൊതു ഉദ ° ദേശം വെളി 
പ്പെടുത്തുന്നതിന് ഉദ° ദേശിച്ചുകൊണ്ടുള്ളതാണ്) . 

ഇൻപ്യൻ രാഷ്ട്രപതി 31-5-1963 - ലെ 2/4/63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കേന്ദ്ര സർക്കാരിൻറ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ്ക്കെടുക്കാനുളള 
അധികാരം അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള 
സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിനും അതായത് എഴിമലയിൽ ഒരു 
നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന 
ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. 


E INTED A D PUBLISHED EY TIE 8. (1. P. AT THE GOVERN ENT PRESS, 

TRIVANDRUM , 1985. 


La . Na KLINY 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII ] Trivandrum , Tuesday, 


20th September 1983 

-- [No. 1073 
29th Bhadra 1905 (Saka) 


GOVERNMENT OF KERALA 
General Administration ( Political- C ) Department 

DECLARATION 
No, 104654 /Pol.C2/83 /GAD . Dated , Trivandrum , 18th September 1983. 

S.R.O.No. 1233 /83. - Whereas, in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India the President has in 
Notification of Government of India in the Ministry of Home Affairs 
No. 2 /4 /63/Judl. dated 31st May 1963 , published as S.O. 1543 
in Part II section 3 subsection ( ii ) of the Gazette of India 
No. 23 dated the 8th June, 1963 entrusted the Governmeat 
of Kerala with their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 (Act 21 of 1962), in relation to 
acquisition of land for the purpose of the Union , in the State of 
Kerala ; 
And whereas, 

under subsection ( 1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962 ) Notification No.107801/Pol.C2/82-1 /GAD 
dated the 7th February 1983, in respect of the lands specificd in the 
schedule below has been published as S.R.O. No. 204/83 in Part I of 
the Kerala Gazette No. 8 dated the 22nd February, 1983 ; 

And whereas, under subsection (4 ) of section 19 of the saia Act, we 
Government of Kerala have directed that in view of the urgency of the case , 
the provisionsof section 5 of the said Act shall not apply to the lands specified 
in the schedule below ; 

And whereas , the Government are satisfied that said lands bave to he . 
acquired for a public purpose : 

83 /3934 /83 / V . 


2 


8 ണഘടന 


Now , therefore, the Government ut Kerala nereby declare under 
setion 6 of the said Act that the lands specified in the schedule below and 
measuring 1.8165 hectares be the same a little more or less, are needed for a 
public purpose , to wit, for the establishm int of Naval Academyat 
1: 2lhil11. la and under section 7 of the said Act 

direct the Special 
Tahsildar, Land Acquisition No.VI, Naval Academy, Ramanthali to take order 
for the acquisition of the lands. Further, under subsection (1) of section 19 
of the said .Act, the Government direct that the Collector may take possession 
of the lands on the expiry of fifteen days from the date of publication of the 
notice mentioned in subsection (1 ) of section 9 of the said Act. 

A plan of the lands is kept in the Office of the Special Tahsildar, Land 
Acquisition No. VI, Naval Academy, Ramanthali and may be inspected 
at any time during o: fice hours . 
എസ . 1. 6. നമ്പർ : 123383. - ഇൻഡ്യൻ 

258-1 . 
പ ° • 12 -ം വ s"). ഡം മലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച : 
പടപ 

ബ 8 , തീയതിയിലെ 23 -ാ 

നമ്പർ 
്യാ ..11-ാം ഭാഗത്ത് 3 -ാം വകുപ്പ് ( ii) -ാം ഉപവകുപ്പിൽ 
പുഴ". S , 3,13 തമയി (പസി8° ധികാിച്ച കേന്ദ്രഗവരാൻ അഭ്യന്തര 
e ! -കായത്തിലെ 163 യ ° 31-3. തീയതിയിലെ 2/4/63, 3 ഡീഷ്യൽ 

: വിട പനത്തിൽ കോട സംസ്ഥാനത്ത് യൂണിയൻ 
: താനായി 2 വിലയടകെടുക്കുന്നതു സംബന° ച്ച് 1961 - ചെ 
കോട്ട കെടപ്പ് ആക"" ” (1962- ലെ 21 ) (പകാാമ 33 കേന്ദ്രസ 3 കാ 
1 ) ചാലകൾ, കോള - സ $ യാൻ അവരുടെ സതോടുകൂടി 
s :കർപ്പിച്ച വികാസലും ; 

1951 - ലെ കേരള സഭഥലട പ ആകടം” (1962 - ലെ 21) 3 -ാം വക: 
(1-3. പാവക : : പാ , 195് ബവാരി 23 -ാം തീയതി : 
S. 173 കോട സാറിൻ) 1. പോത്ത് എസ്. ജ 3 . 8. 20483 എന്ന 
നാ SS ! വാൽ 13. തീയതിയിലെ 10781 പൊട്ടി. സി . 21 
- 1. എ . ഡി . എന്ന വർ വ ജ ° താപനം 

പായുന്നഭൂമിയ 
- 2 ". ” പറ " "കാച്ചരിക്കുന്നതിനാലും ; 

പാ " : ഇക" > ° 14ാംവകുപ്പ്{ {] - . ഉപവകുപ്പുകാംസംഗതി 
3 : ണ് ടെയിൽ : മാം പാനിച്ച് പ്രസ്തുതആട്5 -ാം വകാപ്പിലെ 
പാ ::: S ംഗികം 

ബാധകമാകുന്ന 
es 38 : 55* 3ിച്ച :2ീക്കുന്നതിനാലും; 

, പാടത : * . * : പൊതു ആര്യ 1 പാലാട്ടക 
ട്ട കോട്ട 75 കാ : ": " s ° ധ്യം വന്നതിനാല :•; 
: ജ , പാട രാ 

വച്ച: : പകാരം 

പ - 1 5 : S S . 1.8 : 55 
ക = 3 വട : " ജ 35പം കട:: കടവാ വാനാകാ 
81 s : ചെ_3: 5 : 2 " -- ജയത് എട്ട y 2122 2 

: യ 
annu n ". : * ജാ .2 7 ന് ഇതാൽ പാപ ക 
കാം , പ ~ * 5.3 °3 : :ം കപ്പ: പാ . പയ° 3 ° ല . 
ച്ചപ്പെട്ടത്23 ഉം കരകാണാ രാപ്പി a 
nuz ഏഷ്.എ.) 11, " പാട് Nadse -: bses. 

•• 
ചന. 


ചാതമല്ല , പ്രസ്തുത ആക° ററ ° 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പുപ്രകാര 
മുളള നോട്ടീസ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസം 
-കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നും 
സർക്കാർ | 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട 
നിർദേശിക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ, എ .) VI, 
സ്പെഷ്യൽ തഹശീൽദാരുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും 

ഓഫീസ 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 


SCHEDULE 

District - Cannanore. 
Taluk - Taliparamba. 

Village -- Rama nthali. 
Desom - Ettikulam . 

( The extent given is scrutinised ) 
Sl. No Survey, No. Duscription 

Extent | Hectares 


1 , 


3 . 


83/1 
83/2 
83/3 
8314 
835 


U.D. 
0.D. 
U.D. 
0.D. 
0.D. 


0.0050 
0.6475 
0.0150 
0.7410 
0. 4380 


Total 


1.8465 


By order of the Governor, 

P. VISWANATHAN NAIR , 
Additional Secretary to Government, 


Explanatory Note 
( This is not part of the declaration but is intended to bring out the 
general purport). 

The President of India has in Notification No. 2 /4 /53 /Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of the Central Government in the State and it 
appears to the State Government that the land mentioned in the schedule 
above is needed for a public purpose viz. for the establishment of 
a Naval Academy at Ezhimala . 

This declaration is intended for the above purpose 


വിശദീകരണക്കുറിപ്പ് 


( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉ e ° ദേശം വെളിപ്പെടു . 
ത്തുന്നതിനുദ° ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 214/ 63/ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപനത്തിൽ, കേരളസർക്കാരിന്റെ സമ്മതത്തോടുകുടി 
സംസ്ഥാനത്ത കേന്ദ്രസർക്കാരിന്റെ ആവശ്യത്തിലേക്ക് സ്ഥലം 
വിലയ്ക്കെടുക്കാനുളള 

അധികാരം അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതും, 
മകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യ 
ത്തിന്, അതായത്, എഴിമലയിൽ ഒരു നേവൽ അക്കാഡമി സ്ഥാപിക്കുന്ന 
തിന് ആവശ്യമാണെന്ന് സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുദ° ദേശിച്ചുകൊണ്ടുളളുതാണ 


a 


PRINTED AND PUBLINIED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983 . 


